Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


1 1. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


GOVERN 


| 
കര 


രള 
സ 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th February 2013 
| 2013 ഫെബ്രുവരി 19 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 | 


| 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Magha 1934 
| 1934 മാഘം 30 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


ക്കാട് ജില്ല 
കെ.എക്കുന്ന 


No. DB/ VB /12 - 13 /1769 . 

2012 നവംബർ 16. 
പാലക്കാട് ജില്ലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 
പാലക്കാട്-1 വില്ലേജിൽ കെ . എസ്. ഇ . ബി . വൈദ്യുതിഭവനം 
കോമ്പൗണ്ടിൽ പുതുതായി നിർമ്മിക്കുന്ന 33 കെ . വി . വൈദ്യുതി 
ഭവനം സബ് സ്റ്റേ ഷ നി ലേക്ക് വലി യ് വാൻ പോകുന്ന 
33 കെ . വി ./ 11 കെ . വി . ട്രാൻസ്മിഷൻ, സബ് ട്രാൻസ്മിഷൻ 

ലൈനുകളുടെ പ്രാരംഭ സർവെയും അനുബന്ധ നിർമ്മാണ 
(പവർത്ത ന ങ്ങൾക്കു മായി കേരള സംസ്ഥാന വൈദ്യതി 
ബോർഡ് ഉദ്യോഗസ്ഥൻമാരും അവർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും പാലക്കാട് ജില്ലയിലെ പാലക്കാട് മുനിസിപ്പാ 
ലിറ്റിയിൽപ്പെടുന്ന കൊടുന്തിരപ്പുള്ളി കനാൽ, ചടനാംകുറുശ്ശി, 
തോട്ടുങ്കൽ, എസ്. പി . ഓഫീസ്, എൽ. ഐ . സി . ജംഗ്ഷൻ, 
മിഷൻസ്കൂൾ, മഞ്ഞക്കുളം റോഡ്, ടൗൺബസ്റ്റാന്റ്, 
ം തയ് " 

പ പ പ 
വൈദ്യുതിഭവനം എന്നീ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 

8° ? 
വസ്തുവകകളിൽകൂടി അവരുടെ നിയമാനുസൃത കൃത്യനിർവ്വഹ 
ണ ത്തിനായി ആവശ്യമായി തോന്നുന്ന ഏതു സമയത്തും 
പ്രവേശിക്കുന്നതാണെന്ന വിവരം 2003 - ലെ ഇലക്ട്രിസിറ്റി ആക്ട് 
164 പ്രകാരം ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

കെ . എസ് . ഇ . ബി . 
പാലക്കാട്. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


